Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. mal. MMS 
KL / TV ( N )/ 12 / 12 - 14 


सत्यमेव जयते 


കയ 
GOVERN 


og mua 6 
NMENT OF 


8900 


vi 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


3rd April 2012 

2012 2BLoſ 3 
14th Chaithra 1934 
1934 0001100 14 


beijo 57 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Forest Department 


ACHENCOVIL DIVISION 


TENDER / AUCTION NOTICE 
No. A3-643/2012 . 

9th March 2012 . 
It is notified for the information of the public that the Teak Poles , Teak Billet and Jungle Wood , Fire Wood collected 
by clear felling from 1968 MW Plantation Savakkotta Bit-II in Thulumala Section of Kallar Range of Achencovil Forest 
Division shall be sold in the public tender/ auction on the date , time and places as detailed below by the Divisional 
Forest Officer, Achencovil or any other officer authorized by him . 

The Tender/ Auction will be conducted subject to the terms and conditions of the auction sale of timber in 
Government Depots and as published by the Chief Conservator of Forests ( P ) , Thiruvananthapuram vide 
No. Pro . (5 )-6835 /2009 dated 2 - 12 - 2009 in Kerala Gazette No. 50 , dated 22 - 12 -2009 in Forest Sheet from 669 to 675 and also 
as per the existing conditions regarding tender/auction in the Forest Department. Any conditions regarding the Tender/ 
Auction published by the Department after the publication of this notification will also be applicable to this Tender/Auction . 
In case the notified date happens to be a public holiday, the sale will be conducted on the next working day at the 
notified place and time. 

But if the produce could not be sold in full or the Tender/Auction could not be conducted on that date the produce 
will be sold on the date specified below . 

Intending tenderers/bidders are bound to remit KVAT, K . F. D . Tax , Income Tax and other Taxes in force from time to 
time. The Government Orders if any regarding the Tender/ Auction sale issued after date of this notification will be 
applicable for this Tender/Auction also . The works in the above plantations are in good progress. Hence more quantity 
of produce can be presented than the notified quantity in proposed Tender/Auction . 

For further details please contact the Divisional Forest Office, Achencovil or the Range Office, Kallar during working 
hours on all working days . 

This Gazette Notification is available in the Website of Forest Department www . forest.kerala .gov.in . 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


238 


SCHEDULE 


| Teak Poles ( Nos.) 


JW 


Name of Plantation 


IC 


IIC 


III 


IV 


V 


Teak 
billets 
( MT) 


Dumping Site /Plantation 


FW 
( MT) 


13 


31 


99 


77 


18 


7.00 


228.60 


1968 MW Plantation Savakkotta 
Bit - II in Thulumala Section of 
Kallar Range 


Muthalathodu dumbing 
site 


Total 


13 


31 


99 


77 


18 


7.00 


228.60 


EMD - 


20 , 000 for Teak Poles and Teak Billets and 


2, 000 for Jungle Wood, Fire Wood . 


Cost of tender form - 


300 + VAT. 


Date and time of issue of tender form — 9 -4 - 2012 , 1 p . m . 


Place of issue of tender form — Range Office , Kallar. 


Date and time of receipt of tender — 11 -4 -2012 upto 9 a . m . 
Place, date and time — Muthalathodu dumbing site on 11 -4 -2012 at 10 a. m . onwards. 


Alternate date 18-4 -2012 . 


- അച്ചൻകോവിൽ ഡിവിഷനിലെ കല്ലാർ റെയിഞ്ചിലെ തുളുമല സെക്ഷനിൽപ്പെട്ട 1968 മാച്ച് വുഡ് തോട്ടം ശവക്കോട്ട ബിറ്റ്-II 
തോട്ടത്തിൽ നിന്നും അന്തിമ വെട്ടിലൂടെ ശേഖരിച്ച് മുതലത്തോട് ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിരിക്കുന്ന തേക്ക് കഴകൾ, തേക്ക് 
ബില്ലറ്റ്, പാഴ്സര വിറകുകൾ എന്നിവ ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പട്ടികപ്രകാരം 22- 12 - 2009- ലെ 50 -ാം നമ്പർ സർക്കാർ ഗസറ്റിൽ 

പാ . 5-6835 /09 തീയതി 2- 12 -2009 -ാം നമ്പരായി സംരക്ഷണ വിഭാഗം മുഖ്യവനപാലകൻ, തിരുവനന്തപുരം ഫോറസ്റ്റ് ഷീറ്റ് 669 മുതൽ 
675 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ലേലവ്യവസ്ഥകൾക്കും കൂടാതെ വനം വകുപ്പിൽ നിലവിലുള്ള ഇതര 
ലേലവ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ഈ 
വിജ്ഞാപന തീയതിക്കുശേഷവും കൂടാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത സർക്കാർ ഗസറ്റിലെ വിജ്ഞാപനത്തിനുശേഷവും 
ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിന് 
ബാധകമായിരിക്കും. 


- ലേലദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്ന 
താണ്. എന്തെങ്കിലും കാരണവശാൽ ലേലദിവസം ലേലം നടക്കാതെ വരികയോ ഉല്പന്നങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ കഴിയാതെ 
വരികയോ ചെയ്താൽ താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ഉല്പന്നങ്ങൾ വീണ്ടും പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിന് മുമ്പായി ഉല്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് അവയുടെ 
നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉല്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേലത്തിന് ശേഷമുണ്ടാകുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


- ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റ്ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുൻപായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


ല 


ക 


- 


ല 


0 


ബ് : 


ലേലക്കാർ അതാതുകാലത്ത് പ്രാബല്യത്തിലുള്ള വില്പന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും കൊടുക്കു 
ന്നതിന് ബാദ്ധ്യസ്ഥരായിരിക്കും. ടി തോട്ടങ്ങളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഈ വിജ്ഞാപനത്തിൽ പരസ്യപ്പെടുത്തിയതി 
നേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ ബന്ധപ്പെട്ട കല്ലാർ റെയിഞ്ചാഫീസിൽ നിന്നോ എല്ലാ പ്രവൃത്തി 
ദിവസ ങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാ വു ന്നതാണ്. കൂടാതെ വനം വകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റായ 
www.forest.kerala.gov.in - ൽ നിന്നും ലഭ്യമാണ്. 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


- 


239 


പട്ടിക 


തോട്ടത്തിന്റെ പേര് 


തേക്ക് കഴകൾ (എണ്ണം) തേക്ക് പാഴ്വര 
IC IC III V V ബില്ലറ്റ് വിറക് 

( മെ.ടൺ) ( മെ .ടൺ) 


ഡമ്പിംഗ് സൈറ്റ്/ തോട്ടം 


13 


31 


99 


77 


18 


7.00 


228.60 


1968 മാച്ച് വുഡ് തോട്ടം ശവക്കോട്ട 
ബിറ്റ്- II തുളുമല സെക്ഷൻ, കല്ലാർ 
റെയിഞ്ച് 


മുതലത്തോട് ഡമ്പിംഗ് 
ഡിപ്പോ 


ആകെ 


13 


31 


99 


77 


18 


7.00 


| 228.60 


നിരതദ്രവ്യം - തേക്ക് കഴകൾക്കും തേക്ക് ബില്ലറ്റിനും 20 ,000 , പാഴ്വര വിറകിന് 2,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില 300 + മൂല്യവർദ്ധിത നികുതി. 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 9- 4-2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന സ്ഥലം റെയ്ഞ്ചാഫീസ്, കല്ലാർ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും 11- 4 -2012 രാവിലെ 9 മണിവരെ. 
ലേലസ്ഥലം/ ലേലത്തീയതി - മുതലത്തോട് ഡമ്പിംഗ് ഡിപ്പോ 11-4- 2012 രാവിലെ 10 മണി മുതൽ. 
പകരം ദർഘാസ്/ ലേലത്തീയതി - 18 -4- 2012. 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ കല്ലാർ റെയ്ഞ്ചാഫീസിൽ നിന്നോ എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 

( Sd.) 

Divisional Forest Officer, 
Divisional Forest Office, 

(For and on behalf of the 
Achencovil. 

Governor of Kerala ). 


SCHEDULE 


Sl. 


Species 


Place where trees No . of 

are standing trees 


Qty. 
approxi 
mately 


No . 


261 


RANNI DIVISION 

TENDER -CUM -AUCTION NOTICE 
No , C24366/ 04. 

| 16th March 2012, 
It is hereby notified for the information of the public 
that the right of collection and removal of standing 
Rubber trees and Coconut trees standing in 6 .475 Ha 
forest land at Perunthenaruvi in Karikulam Forest Station 
Ranni Range of this division which is diverted to KSEB 
for there Perunthenaruvi Hydro Electric Project as 
specified in the schedule appended below will be sold in 
Tender- cum - Auction by the Divisional Forest Officer , 
Ranni or any other officer authorized by him on 12 -4 - 2012 
at 11 a . m . in the Divisional Forest Office , Ranni subject 
to the terms and conditions of sale of timber in 
Government Timber Depots published in Government 
Gazette No. 50 dated 16 - 12 - 2008 Page No. 481 to 488 of 
Forest sheet as per Pro (5)- 7698/08 dated 6-12 -2008 of the 
Chief Conservator of Forests ( P ), Thiruvananthapuram 
and as per general conditions of the sale of tree growth 
prevailing in the department. In case the notified date 
happens to be a public holiday the tender /sale will be 
conducted on the next working day at the notified place 
and time. 


1 Rubber trees Land in possession of 

Sri Abraham Piliphose , 
Pathackal , 
Perunthenaruvi 
in Karikulam forest 
station Ranni Range 
of this division. 


Timber 
4. 485 m3 
approxi. 
Firewood 
45 .17 MT 
approxi. 


2 Coconut trees 


Do. 


Earnest Money Deposit - 10 ,000 . 
Cost of tender form - 400 + 4 % VAT. 


Place of tender/auction - Divisional Forest Office, 
Ranni. 


| Date of issue of tender form - Till 5 p . m . on 
11 - 4 -2012 . 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


240 


Date of receipt of tenders — Till 10 a . m . on 
12 -4 - 2012 . 

Alternate date and time— 19 -4 -2012 at 11 a. m . 

Contract period — 60 days from the date of 
intimation of Confirmation of sale . 

1. Intending tenderers / bidders may inspect the 
trees and satisfy themselves of the quantity and quality 
of the produce before participating in the tender/auction . 
Complaints if any regarding quality and quantity etc . 
received after the tender/auction will not be entertained . 

2. Bidder should appear for the auction in person 
and nobody will be permitted to bid on behalf of another 
unless valid power of attorney is produced prior to 
commencement of auction /tender. 

3. A supply contractor of Ranni Division or the 
adjacent divisions will not be allowed to bid in the 
auction /tender. 

4 . Intending tenderers/bidders should produce their 
identification proof before participating tender /auction . 

5 . The successful tenderers/bidders should give an 
undertaking that he is not related to any officer having 
control of the work and that he is not supply contractor 
of this or any adjacent divisions. If this is proved 
otherwise it shall result in cancellation of the contract and 
resale of the coupe at his risk and loss. 

6. No petition or post offer received after seven 
days of the conduct of the tender/auction sale and post 
offer which is not advantageous by more than 10 % of the 
original offer where the bid amount is one lakh and 
above, and more than 20 % where the original bid amount 
is less than one lakh will ordinarily be considered . The 
post offerer will comply with following terms: 

(a ) Offer should be made within seven days of 

tender/auction failing which the offer will 
not be considered . 
Offerer should remit double the amount paid 
by the successful tenderers /bidders on the 

tender/auction date . 
(c ) The remittance should be made by the 

chalan or bank deposit and the bank receipt 
should be produced before the Divisional 
Forest Officer concerned within seven days 
from the date of receipt of registered notice 

to that effect. 
The post offerer after satisfying the conditions 
specified above should execute an agreement before the 
Divisional Forest Officer concerned , pledging the security 
deposit for the due fulfillment of the above terms. If the 
post offerer satisfied the conditions, a re - auction of the 
right will be conducted after giving the usual publicity as 
per rules. In the re -auction , the price fetched , if does not 
comes up to what has been offered by the post offerer, it 
will be awarded to the post offerer at the amount offered 


by him . If he backs out the security amount remitted by 
him will be forfeited to Government. If however, the bid 
amount is above what has been offered by the post 
offerer, the right will be awarded to the highest bidder/ 
tenderer in the re -auction and the amount remitted by the 
post offerer will be released to him . 

7. Further particulars can be had either from the 
office of the Divisional Forest Officer or from the Range 
Officer concerned . 

8. Intending tenderers /bidders should deposit 
an Earnest Money Deposit of 10 ,000 (Rupees 
Ten Thousand only ) for participating in the tender / auction . 

9. The successful tenderers/bidders have to remit 
35 % sale value on the tender /auction date. If this 35 % 
value exceeds 1,00 ,000, 1,00 ,000 will be remit on auction 
date itself and balance value have to remit in Sub 
Treasury , Ranni within 7 working days through the 
countersigned chalan issued from this office and submit 
the chalan to this office. If failed to remit this amount, 
the EMD will be forfeited to Govt. and the coupe will be 
resaled at his risk and loss. 

10 . If the value fetched in the resale /re -tender is less 
than that obtained in the original tender/ sale the 
difference between them together with all incidental 
expenditure to fixing up of the resale including notification 
charges as assessed by the Divisional Forest Officer 
concerned will be recovered from the defaulting 
Tenderers/Bidders through legal means including Revenue 
Recovery Act in force . 

11. The participating Tenderers /Bidders have only 
right to collection and removal of enumerated standing 
Rubber /Cocount trees and no right for removal of trees 
like Teak , Rose Wood etc . 

12 . The successful Tenderers/ Bidders have to pay 
VAT, FDT, Income Tax etc. at the rate prevailing from time 
to time. 

13 . The successful Tenderers /Bidders should execute 
a bounded agreement on a stamp paper worth 100 
after the completion of the Tender/Auction . 

14 . The confirmation of the Tender/Auction sale will 
ordinarily be communicated to the party concerned as 
early as possible. Within 15 days from the date of 
intimation of the confirmation the successful Tenderers / 
Bidders shall remit 1 /3rd of the balance sale value and 5 % 
Forest Development Tax , VAT and income tax at the rate 
in force and security deposit of 10 % for the total sale 
value. The successful Tenderers/ Bidders should execute 
an agreement on a stamp paper worth 100 . In case of 
failure to remit the amount within 15 days extension shall 
be granted by the Divisional Forest Officer for 15 days 
subject to the realization of 12 % penal interest. Further 
extension for 15 days shall be granted by the Divisional 
Forest Officer subject to the realization of 24 % penal 
interest. In case of failure to remit the amount within the 
extended period further extension for 15 days by the 


(b ) 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


241 


Chief Conservator of Forests and 15 days by the Addl. 
Principal Chief Conservator of Forests shall be granted 
subject to the realization of penal interest at 24 % and 
48 % respectively. But all the extension periods mentioned 
above will be within the original contract period . 

15 . The balance 2/ 3rd sale value should be remitted 
in two equal installments by the successful Tenderers/ 
Bidders . The first installment should be remitted within 15 
days from the date of agreement and the second 
installment within 30 days from the date of agreement or 
within the contract period whichever is earlier. If the 
successful Tenderers /Bidders fails to remit the above 
amount within the period mentioned above, extension for 
15 days by realizing penal interest at 12 % by Divisional 
Forest Officer concerned , extension for 30 days by 
realizing penal interest at 24 % by the Chief Conservator 
of Forests concerned and further extension for 30 days by 
the Addl. Principal Chief Conservator of Forests 
concerned by realizing penal interest at 48 % shall be 
granted respectively . But all the above extended periods 
will be within the original contract period . 

| 16. The period of contract will be 60 days from the 
date of intimation of confirmation. No extension of period 
of contract shall be granted on ordinary ground. Under 
very special circumstances, for good and sufficient 
reasons, the Divisional Forest Officer and the Chief 
Conservator of Forests concerned may grant extension 
of time for one month and two months respectively on 
realization of penalty or penalties for completion of each 
work for each month mentioned below : 

(a ) Unremoved registered logs and unregistered 

logs - 100 / m or fraction thereof. 
- (b ) Unremoved firewood - 50/ Tone or fraction 

thereof. 


18. The Contractor/his agent shall enter the field 
only after getting the written permission from the 

Divisional Forest Officer, Ranni/Forest Range Officer, 
| Ranni. 

19 . The contractor shall at all time during the 
currency of the contract, keep the coupe boundaries 
- cleared to a width of 2 meters and keep the cairns intact. 

20. The security deposit will be refunded only after 
the successful completion of contract after producing the 
clearance certificates of VAT , Income Tax , etc . If there is 
any liabilities outstanding in this respect to the 
Government that will be adjusted from the security deposit 
of the contractor. 

- 21. All common conditions regarding sale couple are 
also applicable to this Tender/Auction . 

Further details can be had from the Office of the 
undersigned or from the Office of the Range Officer, 
Ranni on all working days . 


Remarks: - If the Tender/Auction could not be conducted 

on the notified date due to any other reason 
the Tender / Auction shall be conducted on 
19 - 4 -2012 at 11 a . m . at the same place . In that 
case tender forms will be issued till 5 p . m . on 
18 -4 - 2012 and the sealed tenders will be 
accepted till 10 a. m . on 19-4 -2012. 


Penalty will be assessed and realized on timber, 
firewood as the case may be which are either uncollected 
or unremoved during the original contract period. The 
Penalty for the first month shall be realized as the above 
rates; double the rate for the second month and three 
times of the original rate for the third month shall be 
realized . If the Tenderers/Bidders fail to remove the entire 
produce within the above extended period , the whole 
timber and firewood collected by the tenders as per the 
agreement will be forfeited to Government and the 
Tenderers/Bidders have not any right on the produce 
confiscated to Government. In the above circumstances 
the balance work to be executed by the tenderer shall be 
completed departmentally and all the loss sustained to 
Government in this regard shall be realized from the 
Tenderers /Bidders . 


റാന്നി ഡിവിഷനിൽപ്പെട്ട റാന്നി റെയിഞ്ചിലെ കരികുളം 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നാറാണംമൂഴി റിസർവ്വിൽപ്പെട്ട 
6. 475 ഹെക്ടർ വനഭൂമി പരു ന്തേ ന ആ വി ഹഡാ 
ഇലക്ട്രിക് പ്രോജക്ടിനായി കേരള സംസ്ഥാന വിദ്യുത്ഛക്തി 
ബോർഡിന് കൈമാറാൻ ഉത്ത ര വാ യിട്ടു ള്ള താ ണ് . ടി 
ഏരിയായിൽപ്പെട്ട കൈവശ സ്ഥലത്ത് നിൽക്കുന്ന നിക്ഷിപ്ത 
മായതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ 261 റബ്ബർ 
മരങ്ങൾ, 5 തെങ്ങുകൾ എന്നിവ മുറിച്ച് ശേഖരിച്ച് നീക്കം 
ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 12 - 4 - 2012 
പകൽ 11 മണിക്ക് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോറാന്നി 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽവച്ച് 16 - 12 - 2008 - ലെ കേരള 
ഗസറ്റ് നമ്പർ 50 - ൽ 481 മുതൽ 488 വരെയുള്ള ഫോറസ്റ്റ് 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 
അവർകളുടെ 6 - 12 - 2008 - ലെ പാ ( 5 ) 7698 / 08 നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുളള ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും കൂടാതെ 
താഴെ പറയുന്ന ലേലവ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും 
വിധേയമായി ദർഘാസ്/ ലേലത്തിൽ പരസ്യമായി 
വിൽക്കുന്നതാണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദർഘാസിന് മുൻപ് 10, 000 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന 
ദർഘാസുകാരൻ ലേലക്കാരൻ ദർഘാസ്/ ലേലത്തുകയുടെ 35 % 
തുക ദർഘാസ്/ ലേലദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 
വിജയിയായ ദർഘാസുകാരൻ ലേലക്കാരൻ നിയമപ്രകാരവും 
കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ വാറ്റ്, വനവികസന 
നികുതി, വരുമാന നികുതി മറ്റ് ബന്ധപ്പെട്ട നികുതികൾ 
എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതുണ്ട്. 


17. The passes for removal of Rubber and Coconut 
Timber and Fire Wood collected in the coupe should be 
issued only on the basis of the prevailing norms. 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


242 


261 


പട്ടിക 

തെളിയിക്കുന്ന ഒരു ധാരണാപത്രം ദർഘാസ്/ ലേല ദിവസം 

ദർ ഘാസുകാരൻ/ ലേലക്കാരൻ ഈ ആഫീസിൽ 
| ക്രമ ഇനം മരം നിൽക്കുന്ന മരങ്ങളുടെ അളവ് 

- സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ദർഘാസുകാരൻ 
നമ്പർ സ്ഥലം എണ്ണം 

ലേലക്കാരൻ ബന്ധപ്പെട്ട ആഫീസർമാരുമായി ഏതെങ്കിലും 
- 1 റബ്ബർ റാന്നി റെയിഞ്ചിലെ 

- തടി ഉദ്ദേശം 

തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ 
കരികുളം ഫോറസ്റ്റ് 

4. 485 ക . മീ . ടിയാന്റെ പേരിലുള്ള ദർഘാസ്/ ലേലം റദ്ദ് ചെയ്ത് ടിയാന്റെ 
സ്റ്റേഷൻ പരിധിയിലെ 

വിറക് 45.171 ന ഷ് ടോത്തര വാദിത്വത്തിൽ ടി മ ര ങ്ങ ൾ പുനർ ലേലം 
പെരുന്തേനരുവി 

മെട്രിക്ടൺ ചെയ്യുന്നതാണ്. 
പന്താക്കൽ വീട്ടിൽ 

7. ദർഘാസ്/ ലേലത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം 
ശ്രീ . എബ്രഹാം 

ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള 
ഫിലിപ്പോസ് വക 

പരാതികളോ പരിഗണിക്കുന്നതല്ല. ഒരു ലക്ഷം രൂപയിൽ 
കൈവശ സ്ഥലം 

കൂടുതൽ ലേലത്തുക വരുന്ന കേസുകളിൽ ലേലത്തുകയുടെ 
(റിസർവ് വനം) 

10 % - ൽ കുറയാത്ത പോസ്റ്റ് ഓഫറുകളും ഒരുലക്ഷത്തിൽ 
2 തെങ്ങ് - ടി . 

താഴെ ലേലത്തുക വരുന്ന കേസുകളിൽപ്പെട്ട ലേലങ്ങൾക്ക് 

20 % - ൽ കുറയാതെ പോസ്റ്റ് ഓഫറുകൾ മാത്രമേ 
നിരതദ്രവ്യം - 10 ,000 . 

പരിഗണിക്കുകയുള്ളൂ . കൂടാതെ താഴെ പറയുന്ന 

നിബന്ധനകളും പോസ്റ്റ് ഓഫറുകൾക്ക് ബാധകമാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + 4 % വാറ്റ്. 
ദർഘാസ്/ ലേലസ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റ്ആഫീസ്, 

( എ ) ദർഘാസ്/ ലേലത്തിൽ 7 ദിവസത്തിനുശേഷം 
റാന്നി. 

ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ യാതൊരു 
- ദർഘാസ്/ ലേലതീയതിയും സമയവും 12 - 4 - 2012 , പകൽ 

കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
11 മണി. 

( ബി) പോസ്റ്റ് ഓഫർകാരൻ യഥാർത്ഥ ദർഘാസ് 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 

ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക 
11 - 4- 2012 വൈകുന്നേരം 5 മണി വരെ. 

അടയ്ക്കേണ്ടതാണ്. 
- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും 

( സി) ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫർ തുകയും മറ്റു 
12 - 4 - 2012 , 10 മണി വരെ. 

നികുതികളും ചെലാൻ മുഖാന്തിരമോ ബാങ്ക് 

രസീത് വഴിയോ, ഈ ആഫീസിൽ നിന്നും 
പകരം തീയതിയും സമയവും - 19 - 4 - 2012, 11 മണി. 

രജിസ്റ്റേർഡ് തപാൽ മുഖേന അറിയിച്ച ഏഴു 
ടെണ്ടർ തുറക്കുന്ന സമയം - ലേലത്തിനുശേഷം. 

ദിവസത്തിനുള്ളിൽ ഒടുക്കി ഈ ആഫീസിൽ 

ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റ് ഓഫർ നൽകുന്ന 
ഉടമ്പടി കാലാവധി - ലേല സ്ഥിരീകരണ അറിയിപ്പ് 
തീയതി മുതൽ 60 ദിവസം വരെ. 

ദർ ഘാസുകാരൻ നിൽപ്പു മരങ്ങളുടെയും 

ഗുണനിലവാരവും മറ്റു ദർഘാസ് വ്യവസ്ഥകളും 
1. ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി 

ബോദ്ധ്യപ്പെട്ടശേഷം നിശ്ചിത മുദ്രപത്രത്തിൽ 
വന്നാലോ മറ്റേതെങ്കിലും കാരണത്താലോ ദർഘാസ്/ ലേലം 

ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
നടത്താൻ കഴിയാതെ വന്നാൽ ടി ദർഘാസ്/ ലേലം അടുത്ത 
പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും വച്ച് 

പോസ്റ്റ് ഓഫറുകാരൻ ടി വ്യവസ്ഥകൾ ബോദ്ധ്യപ്പെട്ട് 
നടത്തുന്നതായിരിക്കും. 

ഉടമ്പടിയിൽ ഏർപ്പെടുന്നപക്ഷം ഇതിന്മേൽ ആവശ്യമായ 
- 2. ദ ർ ഘ ാ സ് | ല ല ത്തി ൽ പ ങ്ക ടു ക്കു വാ ൻ 

പരസ്യം നൽകി ഒരു പുനർ ലേലം നടത്തുന്നതാണ്. 
ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങളുടെ 

പുനർലേലത്തിൽ ലഭിക്കുന്ന തുക പോസ്റ്റ് ഓഫറുകാരൻ 
നൽപ് നിൽപ്പ് കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതും അവ സംബന്ധിച്ച 

വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ കുറവാണെങ്കിൽ, പോസ്റ്റ് 
യാതൊരു പരാതികളും ലേലത്തിന് ശേ ഷം 

ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് ടിയാന്റെ പേരിൽ 
പരിഗണിക്കുന്നതുമല്ല . 

ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. പോസ്റ്റ് 

ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത ലേലത്തുക അടയ്ക്കുന്നതിൽ 
3. ദർഘാസുകാരൻ വേലക്കാരൻ നേരിട്ട് ദർഘാസ്/ 

നിന്നും പിൻമാറുന്നപക്ഷം ടിയാൻ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പവർ ഓഫ് തുക സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതാണ്. പുനർലേലത്തിൽ 
അറ്റോർണി ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ 

പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ 
പങ്കെടുപ്പിക്കുന്നതല്ല . 

കൂടുതൽ തുകയ്ക്ക് ലേലം/ദർഘാസ് നടക്കുകയാണെങ്കിൽ 
-- 4. റാന്നി ഡിവിഷനിലേയും മറ്റ് സമീപ ഡിവിഷനു ഉയർന്ന ലേല തുകയ്ക്ക് ആ വ്യക്തിയുടെ പേരിൽ ലേലം 
കളിലെയും സപ്ളെ കോൺടാക്ടർമാരെ ടി ദർഘാസ്/ ഉറപ്പിക്കുന്നതും പോസ്റ്റ് ഓഫറുകാരന്റെ സെക്യൂരിറ്റി തുക 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 

തിരികെ നൽകുന്നതുമാണ്. 
5. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 8. കൂടുതൽ വിവരങ്ങൾക്ക് റാന്നി ഡിവിഷണൽ 
ക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിനുള്ള നിയമാനുസരണമുള്ള ഫോറസ്റ്റാഫീസിലോ, റാന്നി റെയിഞ്ചാഫീസിലോ എല്ലാ 
ഏതെങ്കിലും രേഖകൾ ഹാജരാക്കേണ്ടതാണ്. 

പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
- 6. വിജയിക്കുന്ന ദർഘാസുകാരന്/ ലേലക്കാരന് - 9. ദർഘാസ്/ ലേലത്തിൽ പങ്ക് ചേരണമെന്നാ 
പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ ഗ ഹിക്കുന്നവർ 10 , 000 ( പതിനായിരം) നിരതദ്രവ്യം 
ആഫീസുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ലെന്ന് - കെട്ടി വെയ്ക്കേണ്ടതാണ്. 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


243 


- 10 . കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം കൊള്ളുന്ന 

16. ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി 
ആൾ മൊത്തം ലേലത്തുകയുടെ 35 % തുക ലേലം അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസമാണ്. സാധാരണ 
കഴിഞ്ഞാലുടൻ ഒടുക്കേണ്ടതാണ്. ടി 35 ശതമാനം തുക ഗതിയിൽ കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല . എന്നാൽ പ്രത്യേക 
- 1, 00, 000 - ൽ കൂടുതലാണെങ്കിൽ 1, 00,000 ലേല ദിവസം സാഹചര്യത്തിലും മതിയായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും 
തന്നെ ഒടുക്കേ ണ്ടതും ബാക്കി തുക 7 പ്രവൃത്തി ദിവസ റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസർ, കൊല്ലം ചീഫ് 
ത്തിനകം ഈ ഓഫീസിൽ നിന്നും നൽകുന്ന മേലൊപ്പിട്ട ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും 
ചെലാൻ മുഖാന്തിരം റാന്നി സബ് ട്രഷറിയിൽ ഒടുക്കി രസീത് മാസം വീതം താഴെ പറയും പ്രകാരം പിഴ ഈടാക്കിക്കൊണ്ട് 
ഹാജരാക്കേ ണ്ട തുമാ ണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ച ഓരോ ജോലിക്കും കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ്. 
വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം 

( എ ) നീക്കം ചെയ്യാത്ത രജിസ്റ്റർ ചെയ്തതും 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി മര ങ്ങൾ ടിയാന്റെ 

അല്ലാത്തതുമായ തടികൾക്ക്ഓരോ ക്യൂ . മീറ്ററിനും 
ന ഷ് ടോത്തരവാദിത്വത്തിൽ പുനർ ലേലം ചെയ്യുന്നതു 

അതിന്റെ ഭാഗത്തിനും 100 വീതം. 
മായിരിക്കും. 

( ബി) നീക്കം ചെയ്യാത്ത വിറകിന് ഓരോ ടണ്ണിനും 
11. പുനർ ലേലം/ ദർഘാസ് തുക ആദ്യ ലേല ദർഘാസ് 

- അതിന്റെ ഭാഗത്തിനും 50 വീതം. 
തുകയേക്കാൾ കുറവായാൽ ടി നഷ്ടവും മറ്റു ചെലവുകളും 

- ഒന്നാമത്തെ മാസത്തേക്ക് ടി നിരക്കിലും 2 -ാം 
ഉൾപ്പെടെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിശ്ചയിക്കുന്ന 

മാസത്തേക്ക് ഇതിന്റെ ഇരട്ടിയും 3 -ാം മാസത്തേക്ക് ഒന്നാം 
തുക നഷ്ടം വരുത്തിയ ദർഘാസ്/ ലേലക്കാരനിൽ നിന്നും 
റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിലവിലുള്ള നിയമപ്രകാരം 

മാസത്തെ നിരക്കിന്റെ മൂന്നിരട്ടിയും എന്ന കമത്തിൽ 

പിഴ ഈടാക്കുന്നതാണ്. ഇപ്രകാരം നീട്ടി നൽകുന്ന 
ഈടാക്കുന്നതാണ്. 

തീയതിക്കുള്ളിലും നീക്കം ചെയ്യാതെ കിടക്കുന്ന തടിയും 
- 12. വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ നിലവിലുള്ള വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് മുതൽ കൂട്ടുന്നതും 
നിരക്കിൽ മൂല്യ വർദ്ധിത നികുതി, വന വികസന നികുതി, കരാറുകാരന് ആ യവയിൽ യാതൊരു അവകാശവും 
വരുമാന നികുതി എന്നിവയും ഒടുക്കേണ്ടതാണ്. 

ഉണ്ടാകുന്നതുമല്ല . ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കുവാനുള്ള 
13. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുത്ത് കൂടുതൽ 

ജോലികൾ ഡിപ്പാർട്ട് മെന്റ് ചെയ്യിക്കുന്നതും ആയതിൽ 
തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ 100 - ന്റെ മുദ്രപത്രത്തിൽ 

വച്ചുണ്ടാകുന്ന മുഴുവൻ ചെലവും ഉടമ്പടിക്കാരനിൽ നിന്നും 
ഒരു ബൗണ്ടൻ ഉടമ്പടി കൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് 

ഈടാക്കുന്നതുമായിരിക്കും. 
വയ്ക്കേണ്ടതാണ്. 

- 17. മരത്തിൽ നിന്ന് ശേഖരിച്ച് വയ്ക്കുന്നറബ്ബർ തടികളും 

വിറകും നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും 
14. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയുടെ മൂന്നിൽ 

നീക്കം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത്. 
ഒന്നും മൊത്തം തുകയുടെ 5 % ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ് 

- 18 . യാതൊരു കാരണവശാലും സമീപവീടുകൾക്കും മറ്റ് 
ടാക് സും നിലവിലുള്ള നിരക്കിൽ വില് പന നികുതി, 

മരങ്ങൾക്കും തടികൾക്കും കേടുപാടുകളോ നാശനഷ്ടങ്ങളോ 
ഇൻകം ടാക്സ് എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 

വരുത്തുവാൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് 
10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വച്ച് 100- ന്റെ മുദ്രപത്രത്തിൽ കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 
ഉടമ്പടി വയ്ക്കേണ്ടതുമാണ്. 15 ദിവസത്തിനുളളിൽ ടി തുകകൾ 19. കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധി 
ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ക്കുശേഷം കരാറുകാരൻ സെയിൽസ്മാക്സ്, ഇൻകംടാക്സ്, 
ഒടുക്കുന്നതിന് 15 ദിവസത്തെ സമയവും 24 % അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഇവയുടെ ക്ളിയറൻസ് 
പലിശയോടുകൂടി വീണ്ടും 15 ദിവസത്തെ സമയവും യുക്തം സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുന്നതാണ്. 
പോലെ റാന്നി ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസർ എന്നാൽ ടി ഇനത്തിൽ ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ 
അനുവദിക്കുന്നതാണ്. ഈ കാലാവധിക്കുള്ളിലും തുക വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി തുകയിൽ നിന്നും 
ഒടുക്കാതെ വന്നാൽ കൊല്ലം ചീഫ് ഫോറസ്റ്റ് ഈടാക്കുന്നതാണ്. 
കൺസർവേറ്ററുടെ യുക്തം പോലെ 24 % പലിശ നിരക്കിൽ 15 

- 20 . സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ 
ദിവസത്തെയും വീണ്ടും 48 % പലിശ നിരക്കിൽ ചീഫ് 

പൊതു നിബന്ധനകളും ഈ ദർ ഘാസ്/ ലേലത്തിനും 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ യുക്തം പോലെ സമയം 

ബാധകമായിരിക്കും. 
അ നു വദിക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ 
കാലാവധികളെല്ലാം കരാർ കാലാവധിക്കുള്ളിൽ ആയിരിക്കും. 

- ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 

ഈ ആഫീസുമായോ റാന്നി റെയിഞ്ചാഫീസുമായോ എല്ലാ 
15. ബാക്കി മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട് തുല്യ 

പ്രവ്യത്തി ദിവസങ്ങളിലും ബന്ധപ്പെടാവുന്നതാണ് 
ഗഡുക്കളായി ഒടുക്കേണ്ടതാണ്. ആദ്യ ഗഡു കരാർ തീയതി 

റിമാർക്ക്: - ദർഘാസ്/ ലേലം ഏതെങ്കിലും കാരണവശാൽ 
മുതൽ 15 ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി 

നിശ്ചിത ദിവസമോ അതിനടുത്ത ദിവസമോ 
മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിക്കകമോ 

നടക്കാതെ വന്നാൽ ടി മരങ്ങളുടെ ദർഘാസ്/ ലേലം 
ഏ താ ണോ ആദ്യം ആ കാലാവധിക്കുള്ളിലും 

19 - 4 - 2012 - ൽ ടി സ്ഥലത്തും സമയത്തും 
ഒടുക്കേണ്ടതാണ്. ടി കാലാവധിക്കുള്ളിൽ പണം ഒടുക്കുവാൻ 

നടത്തുന്നതായിരിക്കും. അങ്ങനെ വന്നാൽ 
കഴിയാതെ വന്നാൽ 12 % പലിശ നിരക്കിൽ ഡിവിഷണൽ 

ദർഘാസ് ഫോറങ്ങൾ 18 -4 - 2012 വൈകിട്ട് 5 മണി 
ഫോറസ്റ്റാഫീസർക്ക് 15 ദിവസത്തേയും 24 % പലിശ നിരക്കിൽ 

വരെ വിതരണം ചെയ്യുന്നതും മുദ്രവച്ച 
കൊല്ലം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ യുക്തം പോലെ 

ദർ ഘാസ് 19 - 4 - 2012 പകൽ 10 മണി വരെ 
30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേക്ക് 48 % പലിശ 
നിരക്കിൽ അഡീ ഷ ണൽ പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 

സ്വീകരിക്കുന്നതുമായിരിക്കും. 
ക ൺ സർവേറ്ററുടെ യുക്തം പോലെ യും കാലാവധി 

| (Sd.) 
നീട്ടിക്കൊടുക്കാവുന്നതാണ്. എന്നാൽ നീട്ടിക്കൊടുക്കുന്ന 

Divisional Forest Officer 
കാലാവധികളെല്ലാം തന്നെ കരാർ കാലാവധിക്കുള്ളി Divisional Forest Office , (For and on behalf of 
ലായിരിക്കും. 

Ranni. 

the Governor of Kerala ). 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


244 


നിരതദ്രവ്യം: 

തേക്ക് - 20,000 . 

മറ്റിനം - 10 , 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില 200 + വില്പന നികുതി. 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION CUM TENDER NOTICE 
No. TS2 -1061/ 2011. 

- 8th March 2012. 
The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction -cum - Tender on the dates noted 
against each depot. The sale will be subject to the 
conditions notified in the Kerala Gazette No. 50 dated 
20 -12 -2011 by the Chief Conservator of Forests vide Letter 
No. Pro .-5 -4668/ 11 dated 7 -12 -2011. Further details can be 
had from Timber Sales Divison , Kottatyam and 
corresponding depots during the working hours. 


Divisional Forest Office, 
Timber Sales Division , 
Kottayam . 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the 

Governor of Kerala ) 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 

എറണാകുളം 


ദർഘാസ്/ ലേല പരസ്യം 


Depot 


Date 


Class/ Approximate Quantity 
Teak Other 

species 


Parampuzha 


21-4 - 2012 


175M 


MangoTree 
5.277m ( standing) 
Hard Wood-50m3 
Matty & Rain 
tree- 4.75MT 
(standing ) 


Kothamangalam 13 -4 -2012 60M 


No 


EMD : 

Teak - 20 ,000 . 
Other Species - 10,000 . 


നമ്പർ ഇ3- 1296 / 2011. 

- 2012 മാർച്ച് 14. 
എറ ണാ കുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ 
അധീനതയിലുള്ള രണ്ട്മഹീന്ദ്ര ഡീസൽ ജീപ്പുകൾ (രജിസ്റ്റർ 
നമ്പർ കെ . എൽ. 07 ബി - 9726, കെ . എൽ. 01 എച്ച്- 2975) 
യഥാസ്ഥിതിയിൽ വിൽക്കുന്നതിന്മുദ്രവച്ച ദർഘാസുകൾ 2012 
മേയ് മാസം 8 -ാം തീയതി പകൽ 1 മണിവരെ സ്വീകരിക്കുന്ന 
താണ്. ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ 
സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് 
സ്ഥലത്തു ഹാജരുള്ള ദർഘാ സു കാരെ ഉൾപ്പെടുത്തി 
എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ്കൺസർവേറ്ററോ 
അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന മറ്റു ദോ ഗ സ്ഥനോ 
എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസ് 
കോമ്പൗണ്ടിൽ വച്ച് ലേലം ചെയ്യു ന്നതും ദർഘാസുകൾ 
തുറന്നു പരിശോധിക്കു ന്ന തു മാ യി രിക്കും. എന്തെങ്കിലും 
സാങ്കേതിക കാരണങ്ങളാൽ അന്നേദിവസം ദർഘാസ്/ ലേലം 
നടക്കാതെ വന്നാൽ ആയത് 15 - 5 - 2012 - ന് ഇതേ സ്ഥലത്തും 
സമയത്തും നടത്തുന്നതായിരിക്കും. 15 -5 - 2012 - ന് ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ്/ ലേലം നടക്കാതെ വന്നാൽ ഈ 
പ്രകിയ 22 - 5 - 2012 - ന് ഇതേ സ്ഥലത്തും സമയത്തും വച്ച് 
നട ത്തു ന്ന താ യി രിക്കും. ടെണ്ടർ ഫോറം ലേല ത്തിന് 
2 പ്രവർത്തി ദിവസം മുമ്പു മുതൽ ലേലദിവസം പകൽ 12 
മണിവരെ ആഫീസ് സമയത്ത് എറണാകുളം സോഷ്യൽ 
ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വിളികേട്ടവരുടെ 
രേഖപ്പെടുത്തിയവരുടെ പേരിൽ ലേലം/ ദർഘാസ് താല്ക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 

പട്ടിക 


Value of tender form - 


200 + VAT. 


കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പറയുന്ന 
തീയതികളിൽ 20 - 12 - 2011 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം) 7 -12 -2011 -ാം 
തീയതിയിലെ പ്രൊ. 5- 4668/11 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥ 
പകാരം വിൽക്കു ന്ന താ ണ് . വി ശ ദ വിവരങ്ങൾക്ക് ഈ 
ഓഫീസിലോ ഡിപ്പോ ഓഫീസുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. 


ഡിപ്പോ 


ഇനം/ഉദ്ദേശ അളവ് 
തീയതി തേക്ക് 

മറ്റിനം 
( ക്യു . മീ.) ( എം . റ്റി.) 


| കമ 
നമ്പർ 


ഇനം 


രജിസ്റ്റർ 
നമ്പർ 


ഇപ്പോൾ 
സൂക്ഷിച്ചിരിക്കുന്ന 
- സ്ഥലം 


പാറമ്പുഴ 


- 21- 4- 2012 


175എം 


1 മഹീന്ദ്ര ഡീസൽ കെ . എൽ. - എറണാകുളം സോഷ്യൽ 
ജീപ്പ് 07 ബി - 9726 ഫോറസ്ട്രി ഓഫീസ് 

കോമ്പൗണ്ട്, മണിമല 
റോഡ്, ഇടപ്പള്ളി 


- മാവ്- 5.277എം 

( നിൽപ്പ്) 
ഘനമരം-50 എം , 

മട്ടിയും 
മഴമരവും 
4.75എംറ്റി ( നില്പ്പ്) 

ഇല്ല 


2 മഹീന്ദ്ര ഡീസൽ കെ . എൽ. എറണാകുളം സോഷ്യൽ 
ജീപ്പ് - 01 എച്ച്- 2975 ഫോറസ്ട്രി ഓഫീസ് 

കോമ്പൗണ്ട്, മണിമല 
റോഡ്, ഇടപ്പള്ളി 


കോതമംഗലം 


13-4- 2012 


60എം 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


245 


6 . 


നിര തദവ്യം ഓരോ വാഹനത്തിനും 1,125 വീതം. 5. മേൽപറഞ്ഞ പ്രകാരം ദീർഘിപ്പിച്ചു നൽകിയ കാലാവധി 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വില്പന നികുതി. 

ക്കുള്ളിലും ബാക്കി തുക ഒടുക്കി വാഹനം നീക്കം 
വാഹനത്തിന് നൽകുവാൻ ഉദ്ദേശിക്കുന്ന കൂടിയ വില ദർഘാസ് 

ചെയ്യുന്നില്ലായെങ്കിൽ ടി വാഹനം ദർഘാസുകാരന്റെ 
ഫാ റ ത്തിൽ വ്യക്ത മാ യി അ ക്ക ത്തിലും അക്ഷ ര ത്തിലും 

നഷ്ടോത്തര വാദിത്വത്തിൽ പുനർലേലം/ ദർഘാസ് 
രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് നൽകുന്ന വാഹനത്തിന്റെ 

അടിസ്ഥാനത്തിൽ വിൽക്കുന്നതും വീഴ്ചവരുത്തിയ 
നമ്പർ കവറിനു പുറത്ത് എഴുതി യി രിക്ക ണം . ദർഘാസ് 

ദർഘാസുകാരൻ സർക്കാരിലേക്ക് ഒടുക്കിയിട്ടുള്ള തുക 
നൽകുന്ന വാഹ ന ത്തിന്റെ ലേലത്തിൽ മാത്രമേ അതതു 

സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും പുനർലേലത്തിന് 
ദർ ഘാ സു കാ ര ന് പങ്കെടു ക്കു വാൻ സാധി ക്കു ക യു ള്ളൂ . 

ദർഘാസിന് ഉണ്ടാകുന്ന നഷ്ടം ആദ്യവീഴ്ചക്കാരനിൽ 
ലേലത്തിൽ ദർഘാസിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 

നിന്നും നിയമാനുസരണം ഈടാക്കുന്നതുമായിരിക്കും. 
അവരെ തിരിച്ചറി യു വാൻ സഹാ യ ക മായ ഏതെങ്കിലും 
ആധികാരിക രേഖ ഹാജ രാ ക്കേ ണ്ട താ ണ് . ദർഘാ സു കൾ 

കൂടുതൽതുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസ്/ ലേലക്കാരൻ 
നൽകിയവർക്കുമാത്രമേ അതാതു വാഹനങ്ങളുടെ ലേലത്തിൽ 

മേൽപറഞ്ഞ പ്രകാരം ദർഘാസ്/ ലേലത്തുക ഒടുക്കുന്നതിന് 
പങ്കെടുക്കുവാൻ പാടുള്ളൂ. ദർഘാസ്/ ലേലത്തുക ഓരോ 

തയ്യാറാകുന്നില്ലായെങ്കിൽ ടിയാൻ ഒടുക്കിയ നിരതദ്രവ്യ 
വാഹനത്തിനും 10 ,000 കുറയുന്നപക്ഷം തുക മുഴുവനായും 

സംഖ്യ സർക്കാ രി ലേക്ക് കണ്ടു കെട്ടു ന്നതും 5 -ാം 
ലേല ദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. 10 ,000 ( പതിനായിരം ) 

ഖണ്ഡികയിൽ പറഞ്ഞ പ്രകാരം ടിയാന്റെ പേരിൽ 
കൂടുന്നപക്ഷം പകുതി വിലയോ 10 , 000 ( പതിനായിരം ) 

നടപടികൾ കൈക്കൊള്ളുന്നതുമായിരിക്കും. 
ഏതാണ്കൂടുതൽ ആയത് ലേലദിവസംതന്നെ അടയ്ക്കേണ്ടതാണ്. 
വിശദമായ ലേല നിബന്ധനകൾ ഗസറ്റിൽ പരസ്യപ്പെടുത്തു 

7. ദർഘാസ്/ ലേലം സോഷ്യൽ ഫോറസ്ട്രി ചീഫ് ഫോറസ്റ്റ് 
ന്നതും ആയതിന്റെ കോപ്പി ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 

കൺസർവേറ്ററുടെ അംഗീകാരത്തിന് വിധേയമാണ്. 
തു മാ യി രി ക്കും . മേൽപ്പറഞ്ഞ വാഹ ന ങ്ങ ളിൽ നിന്നും 

- 8. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനും ആവശ്യമെങ്കിൽ 
ഏതെങ്കിലും വാഹനങ്ങൾ ലേലത്തിൽ നിന്നും ഒഴിവാക്കുന്ന 

കാരണം കാണിക്കാതെ നിരസിക്കു ന്ന തിനും ഉള്ള 
തിനും പുതുതായി ഏതെങ്കിലും വാഹനങ്ങൾ ഉൾപ്പെടുത്തുന്ന 

അധികാരം ബന്ധപ്പെട്ടഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
തിനും അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 

9. ദർഘാസ് തുറക്കുന്ന/ ലേലം നട ത്തുന്ന ദിവസം 

പണിമുട ക്കോ , പൊതു അ വ ധിയോ പ്രഖ്യാപിക്ക 
- നിബന്ധനകൾ 

പ്പെടുകയോ, മറ്റേതെങ്കിലും കാരണവശാൽ ദർഘാസ്/ 
1. ഓരോ വാഹനത്തിനും വെവ്വേറെ ദർഘാ സു കൾ 

ലേലം നടത്തുവാൻ കഴിയാതെ വരികയോ ചെയ്താൽ 
നൽകേണ്ടതാണ്. 

അ ടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും 
2. ബന്ധപ്പെട്ട റെയിഞ്ചാ ഫീ സറുടെ/ഉദ്യോഗസ്ഥന്റെ 

സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും ലേലം 
അനുമതിയോടെ വാഹനങ്ങൾ പരിശോധിച്ച് അവയുടെ 

| നടത്തുന്നതുമായിരിക്കും. 
തത്സ മ യ അവസ്ഥ ബോദ്ധ്യ പ്പെടേ ണ്ട താ ണ് . 

10 . ദർഘാസ് ഫോറം ആവശ്യമു ള്ള വരും ലേലത്തിൽ 
ദർഘാസുകൾ/ ലേലം കഴിഞ്ഞു ലഭിക്കുന്ന പരാതികൾ 

പങ്കെ ടു ക്കാൻ ആഗ ഹി ക്കു ന്ന വരും അ വരെ 
സ്വീകരിക്കുന്നതല്ല. 

തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
ലേലം/ ദർഘാസുകളിൽ വച്ച് ഏറ്റവും കൂടുതൽ തുക 

നൽകിയ കയ്യൊപ്പ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോ 
രേഖപ്പെടുത്തുന്ന വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ 

മറ്റ് ആധി കാ രിക രേഖ ക ളോ സഹിതം 
ലേലം/ ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 

അപേക്ഷിക്കാവുന്നതാണ്. 
മറ്റു ദർഘാസുകാരുടെ നിരതദ്രവ്യം ദർഘാസ്/ ലേല 
ദിവസം തന്നെ തിരികെ നൽകുന്നതാണ്. 

യാതൊരു കാര ണവും കാണിക്കാതെ തന്നെ 
4. ദർഘാസ്/ ലേല സംഖ്യ ഓരോ വാഹനത്തിനും 

ഏതെങ്കിലും വാഹനം ലേലത്തിൽ നിന്നും ഒഴിവാക്കു 
- 10 , 000 ( പതിനായിരം ) - മോ അ തിൽകുറവോ 

ന്നതിനും ലിസ്റ്റിൽപെടാത്ത പുതിയവ ചേർക്കുന്നതിനും 
ആണെങ്കിൽ നിരതദ്രവ്യ കഴിച്ചുള്ള ബാക്കി മുഴുവൻ 

ദർഘാസ്/ ലേലദിവസം മാറ്റിവയ്ക്കാനുമുള്ള അധികാരം 
തുകയും ദർഘാസ്/ ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. 

സോഷ്യൽ ഫോറസ്ടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
10,000 -യിൽ കൂടുതലാണെങ്കിൽ ലേല സംഖ്യയുടെ 

കൺസർവേറ്ററിൽ നിക്ഷിപ്തമായിരിക്കും. 
പകുതി തുക കുറഞ്ഞത് 10 , 000 നിര ത ദ്രവ്യം 

12. ലേല / ദർഘാസിന്മേൽ നിയമപ്രകാരവും വനംവകുപ്പിലെ 
ഉൾപ്പെടെ ദർഘാസ് ദിവസം തന്നെ ഒടുക്കേണ്ടതും 

നില വിലുള്ള ചട്ട പ കാ രം ഉള്ള പോസ്റ്റ് ഓഫർ 
ബാക്കി തുകയും നികുതികളും ദർഘാസ്/ ലേലം 

സൗകര്യം ലഭ്യമായിരിക്കും. 8 - 5- 2012 - ലെ ലേലത്തിൽ 
അംഗീകരിച്ച് അറിയിപ്പു കിട്ടി 15 ( പ തി നഞ്ച്) 

വിളികൊള്ളാത്ത വാഹനങ്ങളും മതിയായ വില ലഭിക്കാത്ത 
ദിവസങ്ങൾക്കുള്ളിൽ ഒടുക്കി വാഹനം ഏറ്റെടുക്കേണ്ട 

വാഹനങ്ങളും തുടർലേല തീയതിയായ 15 - 5- 2012 - ലോ 
തുമാണ്. ഇപ്രകാരം ബാക്കി തുക ഒടുക്കി വാഹനം 
ഏറ്റെടുക്കാതെ വന്നാൽ ദർഘാസുകാരൻ ലേലക്കാരൻ 

22 - 5 -2012 - ലോ ലേലം നടത്തുന്നതായിരിക്കും. 
രേഖാമൂലം ആവ ശ്യ പ്പെടുന്ന പക്ഷം ബാക്കി തുക 13. മേൽപറഞ്ഞവ കൂടാതെ നിലവിലുള്ള ഗസറ്റ് വിജ്ഞാപന 
ഒടുക്കുവാനും വാഹനം നീക്കംചെയ്യാനും 15 ദിവസം 

പകാരം ദർഘാസ്/ ലേല വ്യ വ സ്ഥ കളും ഇതിനും 
കൂടി അനുവദിക്കുന്നതാണ്. ഇപ്രകാരം ദീർഘിപ്പിച്ചു 

ബാധകമായിരിക്കും. 
നൽ കേണ്ട കാലത്തേക്ക് ബാക്കി തുകയ് ക്ക് 
18 ( പ തി നെട്ട്) ശത മാ നം പലിശ യും ദിവസം 
20 ( ഇരുപത്) ക്രമത്തിൽ തറവാടകയുംഈടാക്കുന്നതാണ്. 
ദീർഘിപ്പിച്ചു നൽകുന്ന കാലാവധി ഒരു ദിവസത്തേ -- അസിസ്റ്റന്റ് ഫോറസ്റ്റ്, 

അസിസ്റ്റന്റ് 
ക്കാണെ ങ്കിൽ പോലും പലിശ ഒരു മാസത്തേക്ക് കൺസർവേറ്ററുടെ കാര്യാലയം, ഫോറസ്റ്റ് കൺസർവേറ്റർ 
കണക്കാക്കുന്നതായിരിക്കും. 

മണിമല റോഡ്, എറണാകുളം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


11 . 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


246 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, പെരുമ്പാവൂർ 

ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ കെ - 2032/ 2011. 

2012 മാർച്ച് 12 . 
- പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന്റെ കീഴിലുള്ള 
മുടിക്കൽഡിപ്പോയിലെ പഴയ ഡിപ്പോഓഫീസ് കെട്ടിടം ( വാഴക്കുളം 
ഗ്രാമ പഞ്ചായത്ത് കെട്ടിട നമ്പർ 01/ 92 (ഓൾഡ് നമ്പർ 8 / 23 )] 
അവയുടെ നിൽപ്പ് അവസ്ഥയിൽ 18 -4-2012 - ന് ഉച്ചകഴിഞ്ഞ് 3. 30 
മണിക്ക് പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര പ്പെടു ത്തുന്ന 
ഉദ്യോ ഗസ്ഥനോ പര സ്യ മായി ദർഘാസ്/ ലേലം വഴി 
വിൽക്കുന്നതാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ 
ഉദ്ദേശിക്കുന്നവർക്ക് ടി കെട്ടിടം ദർഘാസ്/ ലേല തീയതിക്ക് 
മുമ്പായി പരിശോധിച്ച് നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെടാവുന്ന 
താണ്. പ്രസ്തുത തീയതിക്കുശേഷം തത്സംബന്ധമായ പരാതി 
കൾ പരിഗണിക്കുന്നതല്ല. മതിയായ ഇ . എം. ഡി . അടച്ചവരെ 
മാത്രമേ ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കൂ . 
ദർഘാസുകൾ അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ ഒരു 
മണി വരെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
വിലയായ 200 - o മൂല്യ വർദ്ധിത നികുതിയും ഒടുക്കിയാൽ 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച സീൽ ചെയ്ത ദർഘാസുകൾ 
18 - 4 - 2012 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3. 30 - ന് അപ്പോൾ ഹാജരുള്ള ദർഘാസ് 
ലേലക്കാരെ ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതുമായിരിക്കും. 
ലേല ത്തിനുശേഷം തത്സമയം ഹാജരുള്ള ലേക്കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ 
ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്തവരുടെ 
പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
ആയിരിക്കും. 


4. വിജയിക്കുന്ന ദർഘാസ്/ ലേല തുക 10 ,000 - മോ 

അതിനു താഴെയോആണെങ്കിൽ മുഴുവൻ തുകയും 
അപ്പോൾ തന്നെ ഒടുക്കേണ്ടതും 10 , 000 - നു മുകളിലാ 

ണെങ്കിൽ മിനിമം 10 , 000 - നു വിധേയമായി തുകയുടെ 
50 % അപ്പോൾതന്നെ ഒടുക്കേണ്ടതും ബാക്കി തുകയും 
നികുതികളും സ്ഥിരീകരണ അറിയിപ്പ് ഈ ഓഫീസിൽ 

നിന്നും ലഭിക്കുന്ന മുറയ്ക്ക് ഒടുക്കേണ്ടതുമാണ്. 
- 5. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കോ അദ്ദേഹം 
അ ധി കാ രപ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോപൂർണ്ണ 

അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
- 6. ദർഘാസ്/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 30 ദിവസ 

ത്തി നകം ബാക്കി തുകയും നികുതികളും ഒടുക്കി 
കെട്ടിടം പൊളിച്ചു നീക്കേ ണ്ട താ ണ്. ടി കാല യ ഉ 
വിനുള്ളിൽ ബാക്കി തുകയും നികുതികളും ഒടുക്കി 
നീക്കംചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി തുകയ്ക്ക് 
12 % പിഴ പലിശയും ദിവസത്തിന് 50 (അൻപത് രൂപ ) 
കമത്തിൽ ഇരുപ്പു വാടകയും ഒടുക്കി നീക്കംചെയ്യാൻ 
15 ( പതിനഞ്ച് ദിവസം കൂടി അനുവദിക്കുന്നതാണ്. ടി 
ദിവസത്തിനകം നീക്കംചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 
ലേല ക്കാ രന്റെ/ ദർഘാ സു കാ രന്റെ നഷ് ടോ ത്ത ര 
വാദിത്വത്തിൽ പുനർ ലേലം ചെയ്യുന്നതും ലേലക്കാരൻ 
ലേല ദർഘാസ് ദിവസം ഒടുക്കിയ നിരതദ്രവ്യം അടക്കമുള്ള 
മുഴു വൻ തുകയും സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടുന്നതുമാണ്. കൂടാതെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർ ലേലം നടത്തുന്നതുകൊണ്ട് സർക്കാരിലേക്ക് 
എന്തെങ്കിലും നഷ്ടം ഉണ്ടാ യിട്ടു ണ്ടെ ങ്കിൽ ആയത് 
വീഴ്ചക്കാരിൽ നിന്നും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള 
നടപടികൾ മുഖാന്തിരം ഈടാക്കുന്നതാണ്. 

മേൽ ലേല വ്യവസ്ഥകൾ കൂടാതെ വനം വകുപ്പിൽ 
ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
വ്യവസ്ഥകളും ഈ ദർഘാസ്/ ലേലത്തിന് ബാധകമായിരിക്കും. 
മറ്റെന്തെങ്കിലും കാര ണ ങ്ങ ളാൽ 18 - 4 - 2012 - ന് നിശ്ചയിച്ച 
ദർഘാസ്/ ലേലം നടക്കാതെ വരിക യാ ണെ ങ്കിൽ മറ്റൊരു 
വിജ്ഞാപനം കൂടാതെ 25 - 4- 2012 - നും മേൽപറഞ്ഞ ദിവസങ്ങൾ 
പൊതു ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ പൊതു 
പണിമുടക്കോ ഹർത്താലോ ആയി വരികയോ ചെയ്താൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ്/ ലേലം നിശ്ചിത 
സമയത്തും സ്ഥലത്തും നടത്തുന്നതു മാ ണ് . മേൽപറഞ്ഞ 
നിബ ന്ധ ന കളെല്ലാം മാറ്റി വച്ച ദിവസത്തിൽ നട ത്തുന്ന 
ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


ലേല നിബന്ധനകൾ 


1. നിരതദ്രവ്യമായി 10,000 ഒടുക്കേണ്ടതാണ്. 
2. ലേലത്തിൽ ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ, തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ വില്ലേജ് 
ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാത്തവരെ ലേലത്തിൽ 
ദർഘാസിൽ പങ്കെടുപ്പിക്കുന്നതല്ല. 
3. കൂടിയ തുകയ്ക്കുള്ള ലേലം/ ദർഘാസ് അംഗീകരിക്കു 

ന്ന തിന് മേലധികാരിക്ക് അയച്ചു കൊടുക്കുന്നതും 
അല്ലാത്ത ദർഘാസുകാരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ 
- തിരിച്ചു കൊടുക്കുന്നതുമാണ്. 


(ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
ഓഫീസ്, പെരുമ്പാവൂർ. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ചാലക്കുടി ഡിവിഷൻ 


ദർഘാസ്/ ലേലപരസ്യം 
നമ്പർ സി എ2- 4581 / 2011 . 

2012 മാർച്ച് 15 . 
-- മെസ്സേഴ് സ് ഹിന്ദു സ്ഥാൻ ന്യൂസ് പ്രിന്റ് കമ്പ നിക്ക് അസം സ്കൃത വസ്തു ശേഖ രി ക്കു ന്ന തി നായി അലോട്ട് 
ചെയ്തിരുന്ന ചാലക്കുടി ഡിവിഷന്റെ അധീനതയിലുള്ള പാലപ്പിള്ളി റെയിഞ്ചിലെ 2002 വേലുപ്പാടം അക്കേഷ്യ, മാഞ്ചിയം 
തോട്ടത്തിൽ കമ്പനി ശേഖരണം നടത്തിയതിനുശേഷം ബാക്കി നിൽക്കുന്ന തേക്ക് ഒഴികെയുള്ളരണ്ട് പ്ലോട്ടുകളിലെ അക്കേഷ്യ, 
മാഞ്ചിയം, അക്കേഷ്യ ഓറിക്കുലിഫോമിസ്, യൂക്കാലിപ്റ്റസ്എന്നീ ഇനങ്ങളിൽപ്പെട്ട മരങ്ങളിൽ നിന്നും തടി/ വിറക് ശേഖരിച്ചു 
കൊണ്ടുപോകുന്നതിനുള്ള അവകാശം താഴെ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും ചാലക്കുടി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 20 - 12 - 2011 - ലെ 50 -ാം നമ്പർ 
കേരള ഗസറ്റിൽ ഫോറസ്റ്റ് ഷീറ്റ് 600 മുതൽ 606 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം 


3rd APRIL 2012 ) 


FOREST DEPARTMENT 


247 


ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 7 - 12 - 2011- ലെ പാ . ( 5 ) 4668 / 2011 -ാം നമ്പർ ലേല വിജ്ഞാപന പ്രകാരമുള്ള വിശദമായ 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അതാതു സമയത്തു നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാ 
നത്തിൽ വില്പന നടത്തുന്നതാണ്. ലേലദിവസം 11 മണി വരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 200 
വിലയും വില്പന നികുതിയും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലേല തീയതിയുടെ 
തലേദിവസം 4 മണിവരെ നൽകുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ലേല 
ദിവസം പൊതു പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവുദിവസമോ ആയി വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല 
നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപനയിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കു ന്ന വർ ദർഘാസ് സമർപ്പിക്കു ന്ന തി നു മുൻപ് വില് പ നയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്ന ങ്ങ ളുടെ സ്ഥിതിയും 
അളവുകളും മറ്റു വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു 
പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . വിളിച്ചെടുത്ത ഉല്പന്നങ്ങൾ നീക്കംചെയ്യുന്നതിന് ലേലം സ്ഥിരപ്പെടുത്തി 
അറിയിക്കുന്ന തീയതി മുതൽ ഒരു മാസം ആയിരിക്കും കാലാവധി. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ കാലാവധി. 
1 മാസം കൂടി റെയിഞ്ചാഫീസർ ദീർഘിപ്പിച്ച് നൽകുന്നതാണ്. 

പട്ടിക 


ഇനവിവരം 


നിരതദ്രവ്യം 


ലേലസ്ഥലം 


റെയിഞ്ചിന്റെ 
- പേര് 


ലേലത്തീയതിയും 
സമയവും 


അടുത്ത ലേല 
- തീയതികൾ 


പാലപ്പിള്ളി 


10 , 000 


അക്കേഷ്യ മാഞ്ചിയം - 
217 എണ്ണം 
അക്കേഷ്യ 
ഓറിക്കുലിഫോമിസ് 
367 എണ്ണം 
യൂക്കാലിപ്റ്റ്സ് - 129 എണ്ണം 


ഡിവിഷണൽ 
ഫോറസ്റ്റ് 
ഓഫീസ്, 
ചാലക്കുടി 


26 - 4 - 2012 
രാവിലെ 
11മണി 


30 - 4 - 2012 , 
3 - 5 - 2012 
രാവിലെ 
11 മണി 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട 
വില്ലേജാഫീസറിൽനിന്നും വാങ്ങിയത് ഹാജരാക്കേണ്ടതാണ്. 

വിജയിയാകുന്ന ലേലക്കാരൻ ലേലത്തുക 20, 000 - ൽ താഴെയാണെങ്കിൽ മുഴുവൻ തുകയും ലേലദിവസം തന്നെ 
അടക്കേണ്ടതാണ്. ലേലത്തുക 20,000 - ൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേലത്തുകയുടെ 35 % കുറഞ്ഞത് 20 ,000 ( ഇരുപതിനായിരം) 
കൂടിയത് 1,00,000 ( ഒരു ലക്ഷം) എന്ന കണക്കിൽ ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾ പാലപ്പിള്ളി റെയിഞ്ചാഫീസറിൽനിന്നും അറിയാവുന്നതാണ്. 

- ലേലത്തിൽ വച്ചിരിക്കുന്ന ഉല്പന്നങ്ങൾ മുഴുവനായോ, ഭാഗികമായോ ലേലം നടക്കാതെ വന്നാൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. വില്പനയ്ക്ക് വച്ചിരിക്കുന്ന ഉല്പന്നത്തിന്റെ 
ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെ തന്നെ ലേലം മാറ്റി വെയ്ക്കുന്നതിനും ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ്/ ലേലത്തിന് നിരതദ്രവ്യം 10 ,000 ആണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുമ്പായി ലേലവസ്ത 
ക്കളുടെ അളവ്/ഗുണം എന്നിവ സ്വയം പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( ഫോൺ: 0480 - 2701340, Email : dfo - chalakkudy @ forest. kerala.gov.in ) പാലപ്പിള്ളി 
റെയിഞ്ചാഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, ചാലക്കുടി. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


NILAMBUR NORTH DIVISION 
TENDER CUM AUCTION SALE NOTICE 


No . B1 - 2445/ 2012 . 


12th March 2012 . 


It is hereby notified for the information of the public that the tender -cum - auction sale of Teak Poles available at 
Dumping Depot under Edavanna Range as mentioned in the schedule below will be conducted on the dates noted against 
each by the Divisional Forest Officer, Nilambur North Division or any other officer authorised by him subject to the sale 
conditions published by the Chief Conservator of Forests , Thiruvananthapuram vide Number Pro . (5 ) 4668 /2011 dated 
7 - 12 -2011 in Kerala Gazette Number 56 dated 20 - 12 -2011 . The auction sale is subject to the sale conditions published by 
Government in time to time. If the date of auction happens to be a public holiday or if the sale is not conducted due to 
some reasons the sale will be conducted on the next working day at the same place and time. No bid lots if any in the 
first auction also will be auctioned on the alternate date . Further details in this regard can be obtained from this office 
(Ph : 04931 220232 ) or Range Office, Edavana (Ph : 04931 221959 ) during working hours. 


3rd APRIL 2012 ) 


FOREST DEPARTMENT 


248 


SCHEDULE 


SI. 
No. 


Name of 
Plantations 
from which 
the materials 

extracted 


Approximate 

quantity 


Name of 
Dumping 
Depot 


Date and 

time of 
auction 


Alternate 

dates 


Remarks 


Edacode 


TG 4th class poles - 
TG 5th class poles - 


20 Nos. 
800 ,, 


| 11 - 4- 2012 

10 a. m . 


18 - 4 - 2012 
10 a. m . 


2006 TP 
Kuttimanna 
(Edavanna 
Range) 
2006 TP 
Kombankallu 
(Edavanna 
Range) 


- TG 5th class poles - 


700 Nos. 


Edacode 


11 - 4 - 2012 
10 a. m . 


| 26- 4-2012 

10 a . m . 


- നില മ്പൂർ നോർത്ത് ഡിവിഷ ന് കീഴിലുള്ള എട വണ്ണ റെയ് അഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോയിൽ 
അട്ടിവച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെ ലേലം പട്ടികയിൽ വിവരിച്ച തീയതിയിലും സമയത്തും 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ബഹുമാനപ്പെട്ട ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ . (5) 4668 /2011, തീയതി 7 -12 - 2011 നമ്പരായി കേരള ഗസറ്റ് നമ്പർ 56 തീയതി 20 - 12 -2011- ൽ 
പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി പരസ്യമായി ലേലം നടത്തുന്നതാണ്. 
സർക്കാർ അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ലേല നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല ദിവസം 
അവധിയായി വരികയോ എന്തെങ്കിലും കാരണത്താൽ ലേലം നടത്താൻ പറ്റാതെ വരികയും ചെയ്താൽ അടുത്ത പ്രവൃത്തി ദിവസം 
അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ആദ്യ ലേലത്തിൽ ആരും ലേലം കൊള്ളാത്ത ഉൽപ്പന്നങ്ങൾഎന്തെങ്കിലും 
ഉണ്ടെങ്കിൽ ആയതും പകരം കൊടുത്ത തീയതിയിൽ ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിലോ ( ഫോൺ: 04931 220232 ) എടവണ്ണ റെയിഞ്ച് ഓഫീസിലോ ( ഫോൺ: 04931 221959 ) പ്രവർത്തിസമയങ്ങളിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. കൃത്യമായ അളവ് ലേലസമയത്ത് 
അറിയിക്കുന്നതാണ്. 

പട്ടിക 


കമ 
നമ്പർ 


ശരാശരി ഉൽപ്പന്നം 


- വിഭവ 
- സമാഹരണം 
- നടത്തുന്ന 
തോട്ടങ്ങളുടെ 
- പേര് 


ലേല് 
ഡമ്പിംഗ് തീയതിയും അടുത്ത 
ഡിപ്പോയുടെ സമയവും തീയതികൾ റിമാർക്സ് 


പേര് 


എടക്കോട് 


11- 4 - 2012 , 
10 മണി 


18 - 4 - 2012, 
10 മണി. 


- 1 2006 കുറ്റിമണ്ണ 4 -ാം തരം തേക്ക് കഴകൾ - 20 എണ്ണം 

തേക്ക് തോട്ടം 5 -ാം തരം തേക്ക് കഴകൾ - 800 ,, 
( എടവണ്ണ റെയിഞ്ച്) 
2 2006 കൊമ്പൻകല്ല് 5 -ാം തരം തേക്ക് കഴകൾ - 700 എണ്ണം 

- തേക്ക് തോട്ടം 
( എടവണ്ണ റെയിഞ്ച്) 


എടക്കോട് 


11- 4 - 2012 , 
10 മണി 


26 - 4 -2012, 
10 മണി 


Divisional Forest Office, 
Nilambur. 


( Sd. ) 

Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 


ദർഘാസ് പരസ്യം 


നമ്പർ ജി2 - 3313 / 2011. 


2012 മാർച്ച് 15. 


കൊണ്ടിരിക്കുന്നതും പട്ടികയിലെ ഒന്നാമത്തെ വാഹനവും 
ബഹു . ഹൈക്കോടതിയുടെ എംഎസിഎ - 1458 / 08 തീയതി 2 - 12- 2008 
വിധിയുടെയും കേരള സർക്കാരിന്റെ 89584/ 08 / ജി3 / ഹോം 
തീയതി 5 - 1- 2009 - ലെ സർക്കുലർ പ്രകാരവും വിൽപ്പന 
നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതുമായ താഴെ പട്ടികയിൽ വിശദ 
വിവരങ്ങൾ നൽകിയിട്ടുള്ളതുമായ വാഹനങ്ങൾ ഇപ്പോഴുള്ള 
സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ 
- മേയ് മാസം 3 -ാം തീയതി ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് ഈ 
ഓഫീസിൽ വച്ച് വിൽപ്പന നടത്തുന്നതായിരിക്കും. ദർഘാസ് 
ഫോറ ങ്ങൾ സൗത്ത് വയ നാട് ഡിവി ഷ ണൽ ഫോറസ്റ്റ് 


സൗത്ത് വയ നാട് ഡിവി ഷ ന് കീഴിലുള്ള കൽപ്പറ്റ 
റെയിഞ്ചിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുംകണ്ടം ചെയ്തതുമായ 
താഴെ പട്ടികയിലെ രണ്ടാമത്തെ വാഹനവും സൗത്ത് വയനാട് 
ഡിവിഷനിൽ വനം കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 1961- ലെ 
കേരള വനനിയമം 61 ( എ ) വകുപ്പനുസരിച്ച് കേസ് നടന്നു 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


249 


അംഗീകൃത ബാങ്കിൽ നിന്നും സൗത്ത് വയ നാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിലുള്ള 
ഫിക്സഡ്ഡിപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റായോ 
ഡി . ഡി.യായോ സ്വീകരിക്കുന്നതാണ്. 


ഓഫീസിൽ നിന്നും ലേല തീയ്യതിക്ക് 2 ദിവസം മുമ്പ്മുതൽ 
3 - 5- 2012 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച 
ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 
അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരെ മാത്രം 
പങ്കെടുപ്പിച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം 
അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് ടി 
വാഹന ങ്ങളുടെ ലേലം നടത്തുന്നതും, ലേലത്തിനു ശേഷം 
ലേ ക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാ സു കൾ തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. അന്നേ ദിവസം അവധി മൂലം 
ദർഘാസ്/ ലേലം നടക്കാതെ വന്നാ ലോ , ആരും തന്നെ 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാതിരുന്നാലോ, ഏതെങ്കിലും 
വാഹ ന ങ്ങ ളുടെ വിൽപ്പന നട ക്കാതെ വന്നാ ലോ , 
അവശേഷിക്കുന്ന വാഹനങ്ങളുടെ ദർഘാസ്/ ലേലം മേൽ 
വിവരിച്ച പ്രകാരം 8 - 5 - 2012, 10 - 5 - 2012, 15 - 5 - 2012 എന്നീ 
തീയ തികളിൽ മുകളിൽ പറഞ്ഞ സ്ഥലത്തും സമയത്തും 
നടത്തുന്നതായിരിക്കും. 


4. ദർഘാ സിന്റെ കവറിനു പുറത്ത് വാഹ ന ത്തിന്റെ 
രജിസ്റ്റർ നമ്പരും “വാഹനത്തിനുള്ള ദർഘാസ് എന്നും 
ദർഘാസ് നൽകുന്ന ആളുടെ പൂർണ്ണമായ പേരും 
മേൽവിലാസവും ഫോൺ നമ്പരും രേഖപ്പെടുത്തി 
സീൽ ചെയ്ത് സൗത്ത് വ യ നാട് ഡിവി ഷ ണൽ 

ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
5. ദർഘാസ് സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ. 


6 . 


ദർഘാസിന്റെ തുക വിവരം അക്കത്തിലും അക്ഷരത്തിലും 
തിരുത്തലുകൾ കൂടാതെ വ്യക്തമായി എഴുതിയിരി 
ക്കണം. 


ക്രമ വാഹനത്തിന്റെ 
നമ്പർ ഇനവും നമ്പരും 


നിരത 
ദ്രവ്യം 


വാഹനം 
- സൂക്ഷിച്ചിരുക്കുന്ന 

സ്ഥലം 


16 , 000 


KL - 55- 925 
മാരുതി 
ആൾട്ടോകാർ 


മേപ്പാടി റെയിഞ്ച് 
ഓഫീസ് പരിസരം 


7 . ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരിൽ 
സ്ഥലത്തുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി ഓരോ വാഹന 
ത്തിനും ലേലം നട ത്തു ന്നതും അ തി നു ശേഷം 
ദർഘാസുകൾ തുറക്കു ന്ന തു മാ യി രിക്കും. ലേലം/ 
ദർഘാസുകൾ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന 
വരുടെ പേരിൽ ദർഘാസ്/ ലേല തുക തൃപ്തികര 
മാണെങ്കിൽ ലേലം/ ദർഘാസുകൾ താൽക്കാലികമായി 
ഉറപ്പിച്ച് അംഗീകാരത്തിനായി മേലധികാരികൾക്ക് 
ശുപാർശ ചെയ്യു ന്ന താ ണ് . സ്വീക രി ക്കാത്ത മറ്റ് 
ദർഘാസുകാരുടെ നിരതദ്രവ്യം അന്നേ ദിവസം തന്നെ 
ലേല നടപടികൾക്കുശേഷം തിരികെ നൽകുന്നതാണ്. 


2 


KCT- 5548 എൻഫീൽഡ് 400 
മോട്ടോർ സൈക്കിൾ 


കൽപ്പറ്റ റെയിഞ്ച് 
ഓഫീസ് പരിസരം 


ദർ ഘസ് ഫോറ ത്തിന്റെ വില കമന മ്പർ 1 - ന് 
400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 300 + വാറ്റ്. 


ലേലം നടക്കുന്ന സ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ. 


ലേല തീയതിയും സമയവും - 3- 5 - 2012 , 3 മണി. 


നിബന്ധനകൾ 


1. വാഹനങ്ങൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് റെയിഞ്ചാഫീസറുടെ 

അ നു വാദത്തോടുകൂടി ആ ഫീസ് സമയത്ത് 
പരിശോധിക്കാവുന്നതും വാഹനത്തിന്റെ ഗുണനിലവാരം 
കണ്ട് ബോധ്യപ്പെടാവുന്നതുമാണ്. ദർഘാസിന് 
ലേലത്തിനു ശേഷം തൽസംബന്ധമായ യാതൊരു 
പരാതികളും സ്വീകരിക്കുന്നതല്ല. 


8. ദർഘാസ്/ ലേല സംഖ്യ ഓരോ വാഹനത്തിനും 

- 10 , 000 ( പതിനായിരം) - മോ അതിൽ കുറവോ 
ആണെങ്കിൽ നിരതദ്രവ്യ സംഖ്യ കഴിച്ചുള്ള ബാക്കി 
മുഴു വൻ തുകയും ദർഘാസ് തുറക്കുന്ന ദിവസം 
ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേല സംഖ്യ 

10 , 000 ( പതിനായിരം ) - ൽ കൂടുതലാണെങ്കിൽ 
നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ്/ ലേല സംഖ്യയുടെ 
പകുതി അഥവാ ഏറ്റവും കുറഞ്ഞത് 10 , 000 
( പതിനായിരം ) ദർഘാസ്/ ലേല ദിവസം തന്നെ 
ഒടുക്കേണ്ടതും ബാക്കി തുകയും മറ്റ് നികുതികളും 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 
15 ദിവസത്തിനകം സർക്കാരിലേക്ക് ഒരുക്കി വാഹനം 
ഏറ്റുവാങ്ങേണ്ടതുമാണ്. ഇപ്രകാരം വാഹനം നീക്കം 
ചെയ്യുന്നില്ലായെങ്കിൽ ദർഘാസ്/ ലേലക്കാര ൻ 
ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസംകൂടി 
അനുവദിക്കുന്നതാണ്. ഇപ്രകാരം ദീർഘിപ്പിച്ചു 
നൽകുന്ന കാലത്തേക്ക് 18 % പിഴ പലിശയും ദിവസം 

20 ( ഇരുപത്) കമത്തിൽ തറ വാടകയും 
ഈടാക്കുന്നതായിരിക്കും. ഇതിൽ വീഴ്ചവരുത്തുന്ന 
പക്ഷം നിരതദ്രവ്യം ഉൾപ്പെടെ അടച്ചിട്ടുള്ള തുക കണ്ടു 
കെട്ടുന്നതും ദർഘാസ്/ ലേലക്കാരന്റെ പക്കൽ നിന്നും 
ഈടാക്കുന്നതും നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
പുനർ ലേല ത്തിൽ ലാഭം ഉണ്ടായാൽ ആയ തിന് 
ദർഘാസ്/ ലേലക്കാരന് യാതൊരു അ വ കാ ശവും 
ഉണ്ടായിരിക്കുന്നതല്ല. 


2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ 
തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ 
നിന്നും ലഭിച്ച മേൽ വിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രമോ നിയമാനുസരണ 
മുള്ള മറ്റു തിരിച്ചറിയൽ രേഖകളോ സഹിതം 
അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 


3. ഓരോ വാഹനത്തിനും വെവ്വേറെ ദർ ഘാസുകൾ 
സമർപ്പിക്കേണ്ടതും നിരതദവ്യം ഈ ഓഫീസിൽ 
അടയ്ക്കേണ്ടതും ആണ്. നിരതദ്രവ്യം പണമായോ 


3rd APRIL 2012 ] 


FOREST DEPARTMENT 


250 


13. ദർഘാസ്/ ലേലം മേലധികാരത്തിലെ അംഗീകാരത്തിന് 

വിധേയമാണ്. 


9. ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസ്/ 

ലേലക്കാരൻ മേൽ പറഞ്ഞവിധം ദർഘാസ് ദിവസം 
തുക ഒടുക്കുന്നതിന് തയ്യാറാകാതിരുന്നാൽ ടിയാൻ 
ഒടുക്കിയ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി 
മുതൽകൂട്ടുന്നതും ലേലം/ ദർഘാസ് അടുത്ത കൂടുതൽ 
തുക വാഗ്ദാനം ചെയ്ത ദർഘാസ്/ ലേലക്കാരന്റെ 
പേരിൽ താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ഇപ്രകാരം കണ്ടുകെട്ടുന്ന തുകയ്ക്ക് വീഴ്ചവരുത്തിയ 
ദർ ഘാസുകാരന് യാതൊരു വിധ അവകാശവും 
ഉണ്ടായിരിക്കുന്നതല്ല . 


14. ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ 

പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് 
ദർഘാസ്/ ലേല തീയതി മുതൽ ഏഴുദിവസത്തിനകം 
ഈ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത 
തീയതിക്കു ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ 
സ്വീകരിക്കുന്നതല്ല. പോസ്റ്റ് ഓഫറുകൾ നൽകുന്നത് 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമായിരിക്കും. 


10. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
ആവശ്യമെങ്കിൽ കാരണം ബോധിപ്പിക്കാതെ 
റദ്ദാക്കുന്നതിനുമുള്ള അധികാരം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


15 . ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 

നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ് നിബന്ധനകളും 
ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


11. വാഹനത്തിന്റെ ആർ. സി . ബുക്ക് ലഭ്യമല്ലാതായാൽ 

ലേലക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചിലവിലും 
ഡ്യൂപ്ലിക്കേറ്റ് ആർ. സി. ബുക്ക് ലഭ്യമാക്കാൻ നടപടി 
സ്വീകരിക്കേണ്ടതാണ്. 


16. ദർഘാസ്/ ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങളിൽ 
ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതിയവ ഉൾപ്പെടു 
ത്തുന്നതിനും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതായിരിക്കും. 


12 . ഏതെങ്കിലും കാരണവശാൽ വിൽപ്പന സ്ഥിരപ്പെടുത്താ 

തിരുന്നാൽ ദർഘാസ്/ ലേലക്കാരൻ ഒടുക്കിയ സംഖ്യ 
മടക്കിക്കൊടുക്കുന്നതായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, കൽപ്പറ്റ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


